Government of Kerala 
കേരള സർക്കാർ 

2010 


Reg. No. രജി. നമ്പർ 
KL . TV ( N ) /12/ 2009 - 2011 


KERALA GAZETTE 

- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 


THIRUVANANTHAPURAM , TUESDAY 


Vol. LV 
വാല്യം 55 


14th December 2010 

2010 ഡിസംബർ 14 
23rd Agrahayana 1932 
1932 അഗഹായനം 23 


No . | 

| 49 
നമ്പർ 
നമ്പർ 


തിരുവനന്തപുരം, ചൊവ്വ 


PART III 
Stores Purchase 


Health Services Department 

- ദർഘാസ് പരസ്യക 


നമ്പർ സീ6 - ] 5265201002) . 2010 നവംബർ 23 . 

- താഴെ പറയുന്ന സർക്കാർ ആശുപ്രതീ 
കളിലേക്കും 2011 - 12 കാലയളവിൽ ക്ഷേത 
വസ്തുക്കൾ വിതരണം ചെയ്യുന്നതിന് താൽപ്പര്യമുള 
വരിൽനിന്ന് 8 ന് പയ്ൽ ടി ( പി ജ 
പത്യ കവറുംമിൽഅത്സ്ഥാപന മേധാവിക്കും 
2011 ജനുവരി 1 -ാം തീയതി ശനിയാഴ്ച വൈകുന്നേരം 
3 മണിവ സ്വീകരിക്കുമെന്നാണ 

ദർഘാസ് സമർപ്പിക്കുന്നതിനുളള ഫോറങ്ങൾ 
്നാൽ സ്ഥാപന മേധാവികളിൽനിന്നു ലഭിക്കു 
ന്നതാണ് , ഫാറങ്ങളുടെവിൽപ്പന 31 -12- 29 10 ( അതായത 
ദർഘാസുകൾ സ്വീകരിക്കുന്നതിന് നിശ്ചയിച്ചിട്ടുള 
ദിവസത്തിന്റെ താട്ടുമുൻപാത ( പവർത്തി ജീവനും 
ാക്കീട്ട് ! ഇനി അവസാനിക്കുന്നതാണ്. 


ദർഘാസ് ഫോറങ്ങൾ വാങ്ങുവാൻ ആഗ്രഹിക്കു 
- ന്നവർ ദർഘാസിനോടൊപ്പം സ്റ്റാർ പർച്ചേയസ് 
. റൂൾസിലെ പൊതു നിബന്ധനകളിലെ 18 ( ബി ) 
- ഉപാധി പ്രകാരം 1-9-2010 - നോ അതിനു ശേഷമോ 
ക രാ റു കാ ര ൻറ പേരിൽ അദ്ദേഹം താമസിക്കുന്ന 
താലൂക്കിലെ തഹശീൽദാരുടെ പക്കൽ നിന്നും അവൾ 
എത്രത്തോളം സോൾവെൻറാണ് എന്ന് തെളിയിക്കുന്ന 
തിനുള്ള അസ്സൽ സോൾവൻസി സർട്ടിഫിക്കററും 
(i.e.to what extend they are solved ) slaas 
സർട്ടിഫിക്കറ്റും ഹാജരാക്കേണ്ടതാണ്. 


- 

വസ്തു ക്കൾ വ 1 ത ക ണ t 
ചെയ്യുന്നതിനുള്ള ദർഘാസുകൾ ജി . ഒ . ( എം , എസ്. 
298, 73 / എച്ച് ഡി , തിയതി 15- 12- 1993- ന് വിധയമായി 
സീൽ ചെയ്ത പ്രത്യകം പ്രത്യേകം കവറുകളിൽ 
നൽകേണ്ടതാണ് , പൂരിപ്പിച്ച ടെണ്ടർ ഫോറങ്ങൾ 201 1 
ജനുവരി 20 

20 32ാം തീയതി രാവിലെ 11 മണിക്കു 
ടെണ്ടറുകൾ സമർപ്പിച്ചവരുടെയും അവർ ചുമതലപ്പെടു 

1 യ 1 2 1 4 3 ന്ന വ രു ക ട യ സാന്നിധ്യ ത്തിൽ 
തുറക്കുന്നതും ഏറ്റവും കുറഞ്ഞ നിരക്ക 
വാഗ്ദാനം * ചെയ്തിരിക്കുന്നവരുടെ ദർഘാസുക 
താൽക്കാലികമായി ഉറപ്പിക്കുന്നതുമായിരിക്കും. 


ടെണ്ടർ നിബന്ധനയിലെ 22 -ാം ഉപാധി പ്രകാരം 
കരാറുകാരൻ ദർഘാസിനോടൊപ്പം ( പ്രസ്തുത സ്ഥാപന 
ഞിന്റെ പരിധിയിലുളള ബന്ധപ്പെട്ട അധികാരികൾ 
കരാറുകാരന്റെ പേരിൽ നൽകിയ പി , എഫ്, എ . 
നിയമപ്രകാരം സാധനങ്ങൾ വിൽക്കുന്നതിനുള 
ക ക ല സ സ സ ം ഹാജരാക്കേണ്ടതാണ്, ഘാസിനെ 
കുറിച്ചുളള വിവരങ്ങളും ആശുപത്രികളിൽ വിതരണം 
ചെയ്യൺ ക്ഷ്യ - ക്ഷ്യേതര വസ്തുക്കളുടെ വിവരങ്ങളും 
- അതാത് ആശുപ്രതി സാമൂഹികാരോഗ്യ കേന്ദ്രങ്ങളുടെ 
- ആഫീസിൽ നിന്നും പ്രവൃത്തിദിവസങ്ങളിൽ അറിയാ 
വുന്നതാണ്. 


ഥാപനങ്ങളുടെ പ്രസവ 


1 . ഗവൺമെന്റ് ജനറൽ ; ആശുപത്രി, 

കോഴിക്കോട്ട്, 
2 . സ് ത്രീകളുടേയും കുട്ടികളുടേയും ഗവൺമെന്റ് ക 

ആശുപതി, കോഴിക്കോട് , 
3 . താലൂക്കം• ആശുപത്രി, കൊയിലാണ്ടി, 
4 , താലൂക്ക് ആശുപത്രി, വടകര, 
5 . ഗ പ ് ക മ ൻ ? : കുഷ്ഠ രോഗാശുപ്രതി 

കഴിക്കുകയാ 
6 , ഗവൺമെൻറ് ആശുപത്രി, നാദാപുരം, 
2 . സാമൂഹികാരോഗ്യകേന്ദ്രം, മേലടി, 
8 , സാമൂഹികാരോഗ്യകേന്ദ്രം, താമരക്കു ശേരി, 
9 , സാമൂഹികാരോഗ്യകേന്ദ്രം, ബാലുശ്ശേരി, 
10 , സാമൂഹികാരോഗ്യകേന്ദ്രം, നരിക്കുനി, 
11 , സാമൂഹികാരോഗ്യകേന്ദ്രം, മുക്കം, 
12 , സാമൂഹികാരോഗ്യകേന്ദ്രം, കുറ്റ്യാടി , 
| 13 , സാമൂഹികാരോഗ്യകേന്ദ്രം, പേരാവ, 


( ഒപ്പ്) 
ജില്ലാ മെഡിക്കൽ ഓഫീസ്, ജില്ലാ മെഡിക്കൽ 
(ആരോഗ്യം) , കോഴിക്കോട്, ആഫീസർ ( 

ആരോഗ്യം | 


